Kerala Gazette No . 24 dated 10th June , 2008 . 
PART III 

STORES PURCHASE 


Health Services Department 

TENDER NOTICE 
No. Si/ T/2456/08/ HIC VI. 

| 8th May 2008. 
Sealed tenders in prescribed forms are invited for the 
purchase of HIV Card Try Dot (H .I. V . 1 & 2 Antibody 
Screening - EIA . Visual assay ) 

Tender No. -- S1( T)/2456/ 08/ HIC VI 
Quantity — 10000 Nos . 
Unit — 1 


Cost of tender form : 
Original -Rs. 400 +12.5 % Tax ( Rs. 450 including Tax) 
Duplicate - - Rs. 200 + 12. 5 % Tax (Rs. 225 including Tax ) 
If sent by post (Postage) Rs . 50 . 
Date and time for closing of sale of tender form 

14 - 7- 2008, 3 p. m . 
Last date and time of receipt of tender form 

15 -7- 2008 , 5 p. m . 
Date and time of opening of tender form — 16 -7 - 2008 , 

| 11 a. m . 
Date up to the rates are to be firm — 31-7 - 2009 . 

Tenders should be superscribed with tender number 
as indicated above and should be addressed to the 
Superintendent IMCH , Medical College , Calicut- 8 , Kerala . 
Tenders will be opened at 11 a . m . on 16 - 7 - 2008 in the 
presence of such of the tenderers or their authorized 
persons who may be present at that time. Late tenders will 
not be accepted . 

Intending tenderers may on application to the 
Superintendent, IMCH , Medical College Calicut, Kerala will 
obtain the requisite tender form in which the tenders 
should be submitted . Application for tender forms should 
be accompanied by the cash remittance as noted above for 
a set of tender forms, which will not be refunded under 
any circumstances. Postage Stamp, Draft etc. will not be 
accepted towards the cost of tender forms. Tender forms 
will not be sent by VPP. 

Tender should be accompanied by EMD amounting 
to 1 % (Rounded to next 1 Rupee ) of the total cost of 
articles tendered for. The tenders not accompanied by 
sufficient EMD will not be entertained . 

The EMD should be submitted as Bank Draft . The 
quality of the item should be ensured by the supplier and 
sample of the same has to be supplied along with the 
tender. 

Quote the price inclusive of all taxes, which should be 
mentioned clearly . 


Further details can be had from the office of the under 
signed during office hours on any working day . 
- കോഴിക്കോട് മാതൃ ശിശു സംരക്ഷണ കേന്ദ്ര ത്തിലെ 
എച്ച്. ഡി. സി . സെൻട്രൽ ലാബിലേക്ക് 2008 -09 വർഷത്തിലേക്ക് 
ആവശ്യമായ എച്ച്. ഐ . വി . കാർഡ് ട്രേഡോട്ട് ( എച്ച്. ഐ . വി. 
1 & 2 ആന്റിബോഡി സ്ക്രീനിങ്ങ് ഇ . ഐ . എ . വിഷ്വൽ അസ്സ) 
വിതരണം ചെയ്യുന്നതിലേക്ക് നിശ്ചിത ഫോറത്തിൽ മുദ്രവെച്ച 
ടെണ്ടറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ് നമ്പർ -എസ്1 ( റ്റി ) 2456 / 2008 / എച്ച്. ഡി. സി. VI 
യൂണിറ്റ് 1 
അള വ് - 10000 എണ്ണം. 
ദർഘാസ് ഫോറത്തിന്റെ വില : 
അസ്സൽ - രൂപ 400 + 12 . 5 % നികുതി ( നി കു തി 

ഉൾപ്പെടെ 450 രൂപ ). 
പകർപ്പ് - രൂപ 200 + 12.5 % നികുതി ( നികുതി ഉൾപ്പെടെ 

225 രൂപ). 
പോൽ ചാർജ്ജ് രൂപ 50 . 

ഫോറം വിൽക്ക പ്പെ ടുന്ന അ വ സാന തീയതിയും 
സമയവും 14 - 7- 2008, 3 മണി. 
ദർ ഘാസ് സമർപ്പി ക്കേണ്ട അ വ സാന തീയതിയും 
സമയവും 15- 7 - 2008, 5 മണി. 
ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - 

16- 7- 2008, 11 മണി. 
ദർഘാസ് പ്രാബല്യത്തിലിരിക്കേണ്ട തീയതി 31- 7 - 2009. 

ദർഘാസ് അടക്കം ചെയ്യുന്ന കവറിനുമുകളിൽ ദർഘാസ് 
നമ്പർ എഴുതേണ്ട തും സൂപ്രണ്ട് മാതൃശിശു സംരക്ഷണ 
കേന്ദ്രം, കോഴിക്കോട്, കേരളം എന്ന വിലാസത്തിൽ അയച്ചിരി 
ക്കേണ്ടതുമാണ്. 

- ദർഘാസ് സമർപ്പിക്കാൻ താല്പര്യമുള്ളവർ ഐ . എം. സി . 
എച്ച്. ഓഫീസിൽ അപേക്ഷിക്കുന്ന പക്ഷം ആവശ്യമായ 
ഫോറങ്ങൾ ലഭിക്കുന്നതാണ്. അപേക്ഷയോടൊപ്പം ദർഘാസിന്റെ 
വില അട യ് ക്കേ ണ്ട താ ണ്. ദർഘാസ് ഫോറം കൈമാറ്റം 
ചെയ്യാൻ പാടില്ല . ചെക്കുകൾ പോസ്റ്റേജ് സ്റ്റാമ്പ്, ഡാഫ്റ്റ് 
എന്നിവ ദർഘാസിന്റെ വിലയായി സ്വീകരിക്കുന്നതല്ല. ദർഘാസ് 
ഫോറം വി. പി. പി . യായി അയക്കുന്നതല്ല. 

ടെണ്ടർ സമർപ്പിക്കുന്നവർ ഗുണനിലവാരം പരിശോധിക്കു 
വാൻ സാമ്പിൾ അടക്കം ചെയ്യേണ്ടതാണ്. വില എല്ലാ നികുതി 
കൾ അടക്കം കാണിക്കേണ്ടതാണ്. 

- ദർഘാ സി നോ ടൊപ്പം നിര ത ദ വ്യ മായി ടെണ്ടറിൽ 
കാണിക്കുന്ന വിലയുടെ ഒരു ശതമാനം സംഖ്യക്കുള്ള ബാങ്ക് 
ഡാഫ്റ്റ് അടക്കം ചെയ്തിരിക്കേണ്ടതാണ്. അല്ലാത്ത ടെണ്ടർ 
നിരസിക്കുന്നതാണ്. 

- കൂടു തൽ വിവ ര ങ്ങ ൾ ഈ ഓഫീസിലെ പ്രവർത്തി 
സമയത്ത്അന്വേഷിച്ചാൽ അറിയാവുന്നതാണ്. 


Institute of Maternal 
and Child Health , 
Kozhikode. 


( Sd.) 
Superintendent. 


Technical Education Department 

TENDER NOTICES 


(1 ) 
No. B / 433/ 08 . 

13th May 2008. 
Sealed tenders are invited for the Supply of 
Equipment required for Electronics Instrumentation 
Department of Government Polytechnic College, Mattannur 
670 702 as per the List of Items attached to the tender 
forms. 
EMD — 1 % to be submitted with the tender. 
Cost of tender forms: 

Original - Rs. 416+ Postal Charges. 

Duplicate Rs. 208 + Postal Charges. 
Mode of payment towards the cost of tender form 

By Money order only. 
Last date and time for sale of Tender forms 

3 - 7 - 2008 at 11 a. m . 
Last Date and time of receipt of tender forms— 
- 3 - 7- 2008, 1 p . m . 
Last date and time of opening of tender forms 
- 3 - 7- 2008 at 2 p . m . 

Agreement to be executed and signed in Kerala Stamp 
Paper worth Rs. 50 with the tender. 

- മട്ടന്നൂർ ഗവൺമെന്റ് പോളിടെക്നിക്ക് കോളേജിലെ 
ഇലക്ട്രോണിക്സ് ആന്റ് ഇൻസ്ട്രമെന്റേഷൻ ഡിപ്പാർട്ടുമെന്റി 
ലേക്ക് ആവശ്യമായ ഉപകരണങ്ങൾക്കുവേണ്ടി സീൽ ചെയ്ത 
ടെണ്ടറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ഉപകരണങ്ങളുടെ വിശദ 
വിവരം ദർഘാസ് ഫോറത്തിന്റെ കൂടെ ലഭിക്കുന്നതാണ്. 

നിരതദ്രവ്യം - 1 %. 
ടെണ്ടർ ഫോറത്തിന്റെ വില : 

ഒറിജിനൽ - രൂപ 416 + തപാൽ ചില വ്. 
- ഡ്യൂപ്ലിക്കേറ്റ്- രൂപ 208 +തപാൽ ചില വ്. 

ടെ ണ്ട ർ ഫാ റ ങ്ങ ൾ ല ഭിക്കു ന്ന അ വ സാ ന 
തീയതിയും സമയവും - 3 - 7 - 2008 രാവിലെ 11 മണി. 
ടെ ണ്ടറുകൾ സ്വീക രി ക്കുന്ന അ വ സാന തീയതിയും 

സമയവും- 3 - 7 - 2008 ഉച്ചയ്ക്ക് 1 മണി. 
ടെണ്ടറുകൾ തുറക്കുന്ന തീയ തിയും സ മ യ വും 
3 - 7 - 2008 ഉച്ചയ്ക്ക് 2 മണി. 

ടെണ്ടർ ഫോറ ത്തിന്റെ വില മണി യോർഡർ ആയി 
മാത്രമേ സ്വീക രി ക്കു ക യു ള്ളൂ . ഫോറ ങ്ങ ൾ ത പാൽ 
മാർഗ്ഗവും നേരിട്ടും ലഭിക്കുന്നതാണ്. 50 രൂപയുടെ മുദ്രപ്പ 
തത്തിൽ ഉടമ്പടി അടക്കം ചെയ്യേണ്ടതാണ്. 


Duplicate — Rs. 208 + Postal Charges . 
Last date for sale of Tender forms — 2 - 7 - 2008 at 
| 11 a . m . 
Last date and time of receipt of tender forms— 

2 - 7- 2008 at 1 p. m . 
Last date and time of opening of tender forms — 

2 - 7 -2008 at 2 p . m . 
Mode of payment towards the cost of Tender form 
By Money order only. 

Agreement to be executed and signed in Kerala Stamp 
Paper worth Rs. 50 with the Tender. 

- മട്ടന്നൂർ ഗവൺമെന്റ് പോളിടെക്നിക്ക് കോളേജിലെ 
ഇലക് ടോ ണിക്സ് ഡിപ്പാർട്ടു മെ ന്റിലേക്ക് ആവ ശ്യ മായ 
ഉ പ ക ര ണ ങ്ങൾക്കു വേണ്ടി സീൽ ചെയ്ത ടെണ്ട റു കൾ 
ക്ഷണിച്ചുകൊളളുന്നു . ഉപകരണങ്ങളുടെ വിശദവിവരം ദർഘാസ് 
ഫോറത്തിന്റെ കൂടെ ലഭിക്കുന്നതാണ്. 
നിരതദ്രവ്യം - 1 % 
- ടെണ്ടർ ഫോറത്തിന്റെ വില : 

- ഒറിജിനൽ - രൂപ 416 + തപാൽ ചിലവ്. 

ഡ്യൂപ്ലിക്കേറ്റ് - രൂപ 208 +തപാൽ ചില വ്. 
ടെണ്ടർ ഫോറങ്ങൾ ലഭിക്കുന്ന അവസാന തീയതിയും 

സമയവും - 2 -7 - 2008 രാവിലെ 11 മണി. 
ടെണ്ടറുകൾ സ്വീക രി ക്കുന്ന അ വ സാ ന തീയ തിയും 

സമയവും - 2 - 7 - 2008 ഉച്ചയ്ക്ക് 12 മണി. 
ടെണ്ടറുകൾ തുറക്കുന്ന തീയതിയും സമ യ വും 
- 2 - 7 - 2008 ഉച്ചയ്ക്ക് 2 മണി. 


ടെണ്ടർ ഫോറ ത്തിന്റെ വില മണി യോർഡർ ആയി 
മാത്രമേ സ്വീക രി ക്കു ക യു ള്ളൂ . ഫോറ ങ്ങ ൾ തപാൽ 
മാർഗ്ഗവും നേരിട്ടും ലഭി ക്കു ന്ന താ ണ് . 50 രൂപ യു ടെ 
മുദ്രപ്പത്രത്തിൽ ഉടമ്പടി അടക്കം ചെയ്യേണ്ടതാണ്. 

- ( 3 ) 
No, B / 435/ 08 . 

| 13th May 2008. 
Sealed tenders are invited for the supply of Equipment 
required for Electronics Department of Government 
Polytechnic College, Mattannur as per the List of Items 
attached to the tender forms. 

EMD — 1 % to be submitted with the tender . 
Cost of tender forms: 

Original - Rs. 416 + 22 Postal Charges. 
| Duplicate - - Rs. 208 + 22 Postal Charges. 
Last date and time for sale of tender forms 
4 - 7 - 2008 at 11 a . m . 
Last date and time of receipt of tender forms 
4- 7- 2008 at 1 p . m . 
Last date and time of opening of tender forms — 
4-7 -2008 at 2 p. m . 
Mode of payment towards the cost of Tender form 

By Money order only. 

Agreement to be executed and signed in Kerala Stamp 
Paper worth Rs. 50 with the Tender. 


( 2 ) 
No. B / 434/ 08 . 

13th May 2008 . 
Sealed tenders are invited for the Supply of 
Equipment required for Electronics Department of 
Government Polytechnic College , Mattannur as per the List 
of Items attached to the tender forms. 

EMD - 1 % to be submitted with the tender. 
Cost of tender forms: 
Original -Rs. 416 + Postal Charges. 


ടെണ്ടറുകൾ തുറക്കുന്ന തീയതിയും സ മ യ വും 
30 - 6 - 2008 വൈകുന്നേരം 3 മണി. 
നിരതദ്രവ്യം - 1 % 

ടെണ്ടർ ഫോറ ത്തിന്റെ വില മണി യോർഡർ ആയി 
മാ ത മ സ്വീക രി ക്കു ക യു ള്ളു . ഫാറ ങ്ങ ൾ ത പാൽ 
മാർഗ്ഗവും നേരിട്ടും ലഭിക്കുന്ന താ ണ്. 50 രൂപയുടെ മുദ 
പത്രത്തിൽ ഉടമ്പടി അടക്കം ചെയ്യേണ്ടതാണ്. 


മട്ടന്നൂർ ഗവൺമെന്റ് പോളിടെക്നിക്ക് കോളേജിലെ 
ഇലക് ടോണിക്സ് ഡിപ്പാർട്ടു മെ ന്റി ലേക്ക് ആവ ശ്യ മായ 
ഉ പ ക ര ണ ങ്ങ ൾക്കുവേണ്ടി സീൽ ചെയ്ത ടെണ്ട റു കൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . ഉപകരണങ്ങളുടെ വിശദവിവരം ദർഘാസ് 
ഫോറത്തിന്റെ കൂടെ ലഭിക്കുന്നതാണ്. 
നിരതദ്രവ്യം 1 % 
ടെണ്ടർ ഫോറത്തിന്റെ വില : 

ഒറിജിനൽ - രൂപ 416 + 22 തപാൽ ചെലവ്. 

ഡപ്ലിക്കേറ്റ് - രൂപ 208 + 22 തപാൽ ചെലവ്. 
ടെണ്ടർ ഫോറങ്ങൾ ലഭിക്കുന്ന അവസാന തീയതിയും 

സമയവും - 4 - 7 - 2008 രാവിലെ 11 മണി. 
ടെണ്ടറുകൾ സ്വീക രി ക്കുന്ന അ വ സാ ന തീയ തിയും 

സമയവും 4 - 7 - 2008 ഉച്ചയ്ക്ക് 1 മണി. 
ടെണ്ടറുകൾ തുറക്കുന്ന തീയതിയും സമയവും 
4 - 7 - 2008 ഉച്ചയ്ക്ക് 2 മണി. 

ടെണ്ടർ ഫോറ ത്തിന്റെ വില മണിയോർഡർ ആയി 
മാത്രമേ സ്വീക രി ക്കു ക യു ള്ള . ഫോറ ങ്ങ ൾ ത പാൽ 
മാർഗ്ഗവും നേരിട്ടും ലഭിക്കുന്നതാണ്. 50 രൂപയുടെമുദ 
പത്രത്തിൽ ഉടമ്പടി അടക്കം ചെയ്യേണ്ടതാണ്. 

- ( 4) 
No, B / 436/2008. 

13th May 2008 . 
Sealed tenders are invited for the supply of Equipment 
required for the Purchase of Equipments for Hydraulics 
Lab in Mechanical Engineering Department of Government 
Polytechnic College, Mattannur-670 702 as per the List of 
Items attached to the tender form . 
EMD — 1 % to be submitted with the tender. 
Cost of tender forms: 
- Original -Rs. 416 + 22 Postal Charges. 

Duplicate — Rs. 208 + 22 Postal Charges. 
Last date and time for sale of tender forms— 30 -6 - 2008 

- at 11 a. m . 
Last date and time of receipt of tender forms— 

30- 6- 2008 at 2 p . m . 
Date and time of opening of tender forms 

30-6 -2008 at 3 p. m . 
Mode of payment towards the cost of tender form 
By Money Order only. 

Agreement to be executed and signed in Kerala Stamp 
Paper worth Rs. 50 with the tender. 

- മട്ടന്നൂർ ഗവൺമെന്റ് പോളിടെക്നിക്ക് കോളേജിലെ 
( മെക്കാനിക്കൽ) ഹൈഡ്രോളിക്സ് ലാബിലേക്ക് ആവശ്യമായ 
ഉപ ക ര ണ ങ്ങൾക്കു വേണ്ടി സീൽ ചെയ്ത ടെണ്ട റു കൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . ഉപകരണങ്ങളുടെ വിശദവിവരം ദർഘാസ് 
ഫോറത്തിന്റെ കൂടെ ലഭിക്കുന്നതാണ്. 
ടെണ്ടർ ഫോറത്തിന്റെ വില : 

- ഒറിജിനൽ - രൂപ 416 + 22 തപാൽ ചെലവ്. 

ഡ്യൂപ്ലിക്കേറ്റ് - രൂപ 208 + 22 തപാൽ ചെലവ് 
ടെണ്ടർ ഫോറങ്ങൾ ലഭിക്കുന്ന അവസാന തീയതിയും 

സമയവും 30 - 6 - 2008 രാവിലെ 11 മണി. 
ടെണ്ടറുകൾ സ്വീക രി ക്കു ന്ന അ വ സാന തീയ തിയും - 
സമയവും 30 - 6 - 2008 ഉച്ചയ്ക്ക് 2 മണി. 


No. B / 442/ 2008. 

| 13th May 2008. 
Sealed tenders are invited for the supply of Equipment 
required for the Purchase of Lathe AC Welding Machine 
(Arc Welding Transformer ) in Mechanical Workshop of 
Government Polytechnic College , Mattannur-670 702 as per 
the List of Items attached to the tender forms. 
Cost of tender forms: 
Original - Rs. 416 + 22 Postal Charges. 
Duplicate — Rs. 208 + 22 Postal Charges. 
Last date and time for sale of tender form 

28- 6-2008, at 11 a. m . - 
Last date and time of receipt of tender form 
- 28- 6-2008 at 2 p. m . 
Date and time of opening of tender form 

28 -6-2008, at 3 p. m . 
Mode of payment towards the cost of tender form 

By Money Order only . 
EMD — 1 % to be submitted with the tender. 

Agreement to be executed and signed in Kerala Stamp 
Paper worth Rs. 50 with the tender . 

മട്ടന്നൂർ ഗവൺമെന്റ് പോളി ടെക്നിക്ക് കോളേജിലെ 
മെക്കാ നി ക്കൽ വർക്ക് ഷോപ്പിലേക്ക് ആവ ശ്യ മായ 
ലെയ് ത്ത് എ . സി . വെൽഡിംഗ് മെഷീൻ ( Arc Welding 
Transformer) ഉപക ര ണ ങ്ങൾക്കുവേണ്ടി സീൽ ചെയ്ത 
ടെണ്ടറുകൾ ക്ഷണിച്ചുകൊളളുന്നു . ഉപകരണങ്ങളുടെ വിശദ 
വിവരം ദർഘാസ് ഫോറത്തിന്റെ കൂടെ ലഭിക്കുന്നതാണ്. 
ടെണ്ടർ ഫോറത്തിന്റെ വില : 

ഒറിജിനൽ- രൂപ 416 + 22 തപാൽ ചെലവ്. 

ഡ്യൂപ്ലിക്കേറ്റ്- രൂപ 208+ 22 തപാൽ ചെലവ്. 
ടെണ്ടർ ഫോറങ്ങൾലഭിക്കുന്ന അവസാന തീയതിയും 

സമയവും - 28 - 6 - 2008 രാവിലെ 11 മണി. 
ടെണ്ടറുകൾ സ്വീക രി ക്കുന്ന അ വ സാന തീയ തിയും 

സമയവും - 28 - 6 - 2008 ഉച്ചയ്ക്ക് 2 മണി. 
ടെണ്ടറുകൾ തുറക്കു ന്ന തീയ തിയും സ മ യ വും 
28 - 6 - 2008 വൈകുന്നേരം 3 മണി. 
നിരതദ്രവ്യം - 1 % . 

ടെണ്ടർ ഫോറ ത്തിന്റെ വില മണി യോർഡർ ആയി 
മാത്രമേ സ്വീക രി ക്കു ക യു ള്ളു . ഫോറ ങ്ങ ൾ തപാൽ 
മാർഗ്ഗവും നേരിട്ടും ലഭിക്കുന്ന താ ണ്. 50 രൂപയുടെമുദ്ര 
പ്രതത്തിൽ ഉടമ്പടി അടക്കം ചെയ്യേണ്ടതാണ്. 


Government Polytechnic College, 
Mattannur-670 702 . 


( Sd.) 
Principal. 


